Kerala Gazette No. 44 dated 10th November 2015 . 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ആന്റണി ഡൊമിനിക്) 


നമ്പർ എഫ് - 1004 / 2014 . 


2014 ഫെബ്രുവരി 14 . 


വിഷയം: ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ M1 - 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 


(3 ) ശ്രീ . കെ . അയ്യപ്പൻ, ശ്രീ . കേശവൻ ചന്ദ്രബോസ്, ശ്രീ . സുരാജ് മണി, ശ്രീ . മോഹനൻ & ശ്രീമതി ഗിരിജ 

എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


(4 ) വാളകം വില്ലേജാഫീസറുടെ 145/ 14 , വടക്കേവിള വില്ലേജാഫീസറുടെ 46 / 14, ഇരവിപുരം വില്ലേജാഫീസറുടെ 

537/ 14 , നീണ്ടകര വില്ലേജാഫീസറുടെ 12 -2 - 2014- ലെ Nil നമ്പർ റിപ്പോർട്ടുകൾ. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വില യിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് ബ്ലോക്ക് സബ് ഡി 


സർവ്വ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

- ( ആർ ഒന്നിന്) 


( 1 ) 


- ( 5) 


- (6 


( 7) 


വാളകം 


137 / 17 


30,000 


Wet Land 
7.500 


26 


1. ശ്രീ. കെ . അയ്യപ്പൻ, കൊട്ടാരക്കര 

ചരുവിള 
പുത്തൻ വീട്, 
ആയൂർ, കൊല്ലം 


Residential 
plot without 
vehicular 
access 


കൊല്ലം 


ക 


വടക്കേവിള 


645 / 34 


75,000 


24 


2 . ശ്രീ . കേശവൻ 
ചന്ദ്രബോസ്, 
തെക്കേകളീലിൽ വീട്, 
മണക്കാട്, 
വടക്കേവിള 


Govt. 
property 
Re. 1 


Residential 
plot with 
road access 


2 


( 1) 


(2) 


( 2 ) 


(3) 


(4) 


(5) 


( 6 ) 


362 / 4 


Wet land 


1 , 75 ,000 


25 


3 . ശ്രീ. എൻ. സുരാജ്മണി, കൊല്ലം ഇരവിപുരം 

അശ്വനി, 
വെസ്റ്റ് വടക്കുംകര, 
ഉമയനല്ലൂർ ( P. O .) 


Govt. 
property 
Re. 1 


240 / 13 


37, 500 


22 


- ശ്രീ . മോഹനൻ & കരുനാഗപ്പള്ളി നീണ്ടകര 

ശ്രീമതി ഗിരിജ , 
ചരുവിൽ വടക്കതിൽ, 
നീണ്ടകര, കൊല്ലം 


Govt. 
property 
| Re. 1 


Residential 
plot without 
vehicular 
access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : സജീവ്, സി .) 


(1) 


നമ്പർ എഫ് -16927 / 2015. 


2015 ഒക്ടോബർ 3. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2-2013-ാം തീയതിയിലെ M1 -38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) മുളവന മരങ്ങാട്ട് വീട്ടിൽ ഫിലിപ്പ് മാത്യു സമർപ്പിച്ച അപേക്ഷ . 
(4 ) കൊല്ലം തഹശീൽദാരുടെ 10 - 8 -2015 - ലെ ബി5 -27016/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വില യിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർ / 6- 3- 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ്, - റീസർവ്വ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന് 


താലൂക്ക് 


(1 ) 


( 2 ) 


(3 ) 


( 4) 


( 5 ) 


( 6) 


കൊല്ലം 


മുളവന 


262 / 17 


3,75,000 


ഫിലിപ്പ് മാത്യു , 
മരങ്ങാട്ട് വീട്, 
മുളവന് 


Govt. 
property 
Re. 1 


Residential 
plot with 
vehicular 
access 


162 


നമ്പർ എഫ് - 18722 / 2015. 


2015 ഒക്ടോബർ 16. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 (4 ). 


(2) 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 


( 3) പാരിപ്പള്ളി പുതുവൽവിള പുത്തൻ വീട്ടിൽ ഹസീന സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊല്ലം തഹശീൽദാരുടെ 26 -9- 2015 - ലെ ബി5- 34418/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വില യിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


അപേക്ഷകന്റെ 


സർ / 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ്, റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 


താലൂക്ക് 


പേരും 
മേൽവിലാസവും 


നമ്പർ 


നമ്പർ 


വിലയും 


(ആർ ഒന്നിന്) 


(5) 


ഹസീന , 


കൊല്ലം 


പാരിപ്പള്ളി 


237 / 26 


Govt. 


Residential 


12,000 


പുതുവൽ വിള 


31 


property 


plot with 


പുത്തൻവീട്, 


Re. 1 


Private Road 


പാരിപ്പള്ളി 


access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


കൊല്ലം. 


163 


KASARAGOD DISTRICT 


FORM ‘ A ’ 


(See Rule 4 ) 


NOTIFICATIONS 


Whereas, it is expedient to publish the fair value of the land as required under Section 28A of the Kerala Stamp 
Act, 1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number in respect of the land situated in the Survey/Re-survey Numbers of the Village and Taluk mentioned against 
each shall be as shown against it in Column (11) thereof. 


(1) 


No. E -6614 /2015 (SR - 50 / 15 ). 


6th August 2015 . 


SCHEDULE 


District - Kasaragod . 


Taluk — Kasaragod . 


Village — Kumbdaje. 


Sub 


SI. 


S 


Division 


Re- Sy. 
Block 


Re-Sy. 
No. 


No. 


Name & 
Number 
of Ward 


Fair Value 
per Are 


Re-Sy. 

Sub 
Division 
No. 
(6) 


Classification 

by use 


No. 


Corporation/ Name of 
Municipality/ Local Body 
Panchayath Pan./Muni./ 

Corporation 
(7) (8) 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


(9) 


( 10 ) 


(11) 


1 


610 


2 


. 


. 


. 


Panchayath 


Kumbdaje 


Balakkala 


3 ,000 


Hilltract 

without 
road access 


(2) 


No. E -7018 / 15 (SR -48 /15 ). 


1st September 2015. 


SCHEDULE 


District - Kasaragod . 


Taluk — Manjeshwar. 


Village - Puthige. 


Sl. 
No. 


Sub 

.: 


Sy. Division 
No. No. 


Re-Sy. 
Block 


Re- Sy. 
No. 


Re- Sy. 

Sub 
Division 


Corporation / 
Municipality/ 
Panchayath 


Name of 
Local Body 
Pan./Muni./ 
Corporation 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 
per Are 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


0 


(7) 


(8) 


(9) 


( 10 ) 


(11) 


1 


52 


. 


. 


. 


. 


Panchayath Puthige 


15,000 


Puthige 
Kattathadka 
Kanakaje -11 


Residential 
plot with 

Private 
road access 


164 


No . E -4061/15 (SR -60 /14 ). 


2nd September 2015. 


SCHEDULE 


District - Kasaragod . 


Taluk — Kasaragod . 


Village — Chemnad. 


Sub 


SI. 
No . 


Sy. Division 
No . No. 


Re- Sy. 
Block 


Re- Sy. 
No. 


Re- Sy. 

Sub 
Division 

No. 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 
per Are 


Corporation / Name of 
Municipality / Local Body 
Panchayath Pan ./Muni./ 

Corporation 
(7) (8) 
Panchayath Chemnad 


(1) 


(2) 


(3) 


(0 


(9) 


( 10 ) 


(11) 


(4) 
. 


(5) 
. 


1 


178 


1 


Makkod 


70,000 


( 1) Residential 

plot with 
Panchayath 
road access 


60,000 


(2 ) Residential 

plot with 
private 
road access 


52,500 


(3) Residential 

plot without 
road access 


No. E -7019 / 15 (SR - 32 /14 ). 


3rd September 2015. 


SCHEDULE 


District - Kasaragod. 


Taluk — Hosdurg. 


Village - Ajanur. 


Sub 


si. 
No. 


Sy. Division 
No. No. 


Re- Sy. 
Block 


Re-Sy. 
No. 


Re -Sy. 

Sub 
Division 

No . 


Corporation Name of Name & 
Municipality / Local Body Number 
Panchayath Pan./Muni./ of Ward 

Corporation 


Classification 

by use 


Fair Value 
per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(0 


(7) 


(8) 


(9 


(10 ) 


( 11) 


1 


561 


.. 


. 


.. 


. 


Panchayath 


Ajanur 


31,300 


Manhampothi Garden land 

without 
road access 


Revenue Divisional Office, 
Kasaragod at Kanhangad . 


(Sd .) 
Revenue Divisional Officer. 


